Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


OVERN 


10 


സ 


VMENT OF 


OF KER 


a 


~ 


K 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


26th January 2010 
2010 ജനുവരി 26 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 


നമ്പർ 


6th Magha 1931 
- 1931 മാഘം 6 


PART III 
Medical Education Department 


ക്വട്ടേഷൻ/ ലേലപ്പരസ്യം 


നമ്പർ എ4 - 11016 / 2009 / എംസിസി. 


2009 ഡിസംബർ 30. 


2 . ലേലംകൊണ്ട് വ്യക്തി ലേലത്തുകയും നിയമാനു 

സ ത മായ നികു തിയും കൂടി ഓഫീസിൽ 
-മുൻകൂറായി അടയ്ക്കേണ്ടതാണ്. 
3. കരാർ ഉറപ്പിച്ചു ക ഴി ഞ്ഞാൽ കരാർ കൊണ്ട 

ആളു ടേ തൊ ഴി കെ യുള്ള നിര ത ദ്രവ്യം തിരിച്ചു 
നൽകുന്നതാണ്. 


കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്വാർട്ടേഴ്സുകൾക്ക് 
ഭീഷണിയായി നിൽക്കുന്ന പട്ടികയിൽ വിവരിക്കുന്ന മരങ്ങളും 
ശിഖരങ്ങളും 2010 ഫെബ്രുവരി 4 - ന് ഉച്ചയ്ക്ക് 2 മണിക്ക് 
മെഡിക്കൽ കോളേജ് ഓഫീസ് പരിസരത്തുവച്ച് പരസ്യലേലം 
നടത്തി വില്പന നടത്തുന്നതാണ്. പരസ്യലേലത്തോടൊപ്പം 
മുദ്രവച്ച രഹസ്യവും മത്സര സ്വഭാവവുമുള്ള ദർഘാസുകളും 
സ്വീകരിക്കുന്നതാണ്. ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ 
തുക വാഗ്ദാനം ചെയ്തയാളുടെ പേരിൽ ലേലം ഉറപ്പിക്കു 
ന്നതായിരിക്കും. മുദ്രവച്ച ദർഘാസുകൾ 4- 2-2010 - ന് ഉച്ചയ്ക്ക് 
1 മണിക്ക് മുൻപായി ഓഫീസിൽ ലഭിച്ചിരിക്കേണ്ടതാ ണ്. 
വൈകി ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. പരസ്യ 
ലേലത്തിനുശേഷം മാത്രമേ ദർഘാസുകൾ തുറക്കുകയുള്ളു. 
ലേലം താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. 


ലേലംകൊണ്ട് വ്യക്തി 7 ദിവസത്തിനകം പ്രവൃത്തി 
ദി വ സ ങ്ങ ളിൽ സക രിറ്റി അ സി സ്റ്റാന്റിന്റെ 
സാന്നിദ്ധ്യത്തിൽ ലേലത്തിൽ ഉൾപ്പെടുത്തിയ മരങ്ങളും 
ശിഖരങ്ങളും മുറിച്ചു നീക്കം ചെയ്യേണ്ടതാണ്. 


5 . മുൻകൂർ അറിയിപ്പില്ലാതെ തന്നെ ലേലം നിർത്തി 

വയ്ക്കുന്നതിനും റദുചെയ്യുന്നതിനും പ്രിൻസിപ്പാളിന് 
അധികാരമുണ്ടായിരിക്കും. 


നിബന്ധനകൾ 


1. ലേല ത്തിലും ദർഘാ സിലും പങ്കെ ടു ക്കു ന്ന വർ 

4 - 2 - 2010 - ന് ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപായി 
ഓഫീസിൽ പേര് രജി സ്റ്റർ ചെയ്യേണ്ടതും 
നിരതദ്രവ്യമായി 3,000 രൂപ കെട്ടിവയ്ക്കേണ്ടതുമാണ്. 


6 . മെഡിക്കൽ കോളേജ് ജീവനക്കാർ ലേലത്തിൽ 

പങ്കെടുക്കാൻ പാടുള്ളതല്ല . 
7 . മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ കെട്ടിടങ്ങൾക്കോ മറ്റോ 
എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിനുള്ള 
ന ഷ്ട പ രി ഹാരം ലേലംകൊണ്ട ആളിൽ നിന്നും 
ഈടാക്കുന്നതായിരിക്കും. 


26th JAN. 2010 ] 


MEDICAL EDUCATION DEPARTMENT 


8 . മര ങ്ങ ൾ മുറിച്ചു മാറ്റു മ്പോൾ എന്തെങ്കിലും 

ത ര ത്തിലുള്ള അ പ ക ട മോ അ ത്യാ ഹിതമോ 
സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ലേലംകൊണ്ട 
വ്യക്തി മാത്രമായിരിക്കും. 


9 . ലേലംകൊണ്ട് വ്യക്തിക്കുണ്ടായേക്കാവുന്ന കഷ്ട 

ന ഷ്ട ങ്ങ ൾക്ക് പിൻ സി പാളോ ഗവൺമെന്റാ 
ഉത്തരവാദിയായിരിക്കുന്നതല്ല. തൽസംബന്ധമായ 
യാതൊരു നഷ്ടപരിഹാരവും നൽകുന്നതല്ല . 
10 . ലേലം സംബന്ധിച്ച് പ്രിൻസിപ്പാളിന്റെ തീരുമാനം 
അന്തിമമായിരിക്കും. 


- 5. എൽ. ക്യു . 7 - ന് പുറകിലെ തല പോയ പനയും 
മാവിന്റെ ശിഖരങ്ങളും. 

- 6 . ഐ . സി. ഡി ജലനിധി ടാങ്കിന്റെ മുകളിലേക്ക് വീണ് 
കിടക്കുന്ന നെല്ലിമരം. 

- 7. എൽ. സി . 8 - ന് പിറകിലെ പനയും മുകൾഭാഗത്തെ 
ഉപ്പുത്തി മര വും . 

- 8 . ഗ്രൗണ്ടിൽ വീണു കിടക്കുന്ന 2 പാഴ്മ രവും ഒരു 
ഉപ്പുത്തി മര വും . 

- 9 . ഡി. 21 ക്വാർട്ടേഴ്സിന്റെ പിറക് വശത്തെ പ്ലാവും 
ബദാം മരവും. 


10 . ഡി.10 ക്വാർട്ടേഴ്സിന് മുൻവശത്തെ ഉണങ്ങിയ മരം. 


പട്ടിക 


11. ഡി . 1 ക്വാർട്ടേഴ്സിന് മുമ്പിലെ മൂന്ന് ഉണങ്ങിയ 
- മരങ്ങൾ. 


1. എൽ. ഇ . 8 ക്വാർട്ടേഴ്സിന് മുൻപിലെ ഉണങ്ങിയ 
മഞ്ചാടി മരം. 


12. ഡി . 15 - ന് പിറകിലെ പ്ലാവ്. 
13. ഡി . 38 - ന് പിറകിലെ പ്ലാവ്. 


- 2. എൽ. ഇ . 74 - ന് പുറകിൽ വീണു കിടക്കുന്ന പുളിമരം. 

3 . എൽ. ഇ . 73 - ന് പിറകിലെ ചെറിയ മാവ് 
(തല പോയത്). 


- 4 . എൽ. ഇ . 72 - ന് മുൻപിലെ ഉണങ്ങിയ പുളിമരം. 


മെഡിക്കൽ കോളേജ് ഓഫീസ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


